Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Related IEROBEL120124507 


a 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


Reg. No . രജി. നമ്പർ 
KL /TV( N )/ 634/ 2012 -14 


la 


- 
കക 
GOVERNM 


രള സർക്ക 


ാർ 


VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


11th June 2013 
2013 ജൂൺ 11 


Vol. II 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 2 


നമ്പർ 


21st Jyaishta 1935 
1935 ജ്യേഷ്ഠം 21 


PART III 


Irrigation Department 


പുനർ ദർഘാസ് പരസ്യം 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


നമ്പർ ഡി2- ജനറൽ/ 2004. 


2013 മേയ് 24. 


( 2) 


1 30 / ഇഇ)/ എം . ഐ ./തൃശ്ശൂർ/ 2012 - 13 ആർ.ആർ.ആർ. 
2012-13 കുളങ്ങളുംടാങ്കുകളുംപുനരുദ്ധരിക്കൽ - 
ഭാരതപുഴ റിവർ ബേയ്സിനിലെ വടക്കാഞ്ചേരി 
പ ഞ്ചാ യ ത്തി ഇല അ മ്മാട്ടി കു ള ത്തി ന്റ 
പുനരുദ്ധാരണ പ്രവൃത്തികൾ - 8,00 ,000 


20, 000 


കേരള ഗവർണ്ണർക്കുവേണ്ടിതൃശ്ശൂർ ചെറുകിട ജലസേചന 
വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള കരാറുകാരിൽ 
നിന്നും പ്രവൃ ത്തി യുടെ പേരെഴുതി മുദ്രവച്ച മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ തപാലിൽ സ്പീഡ് പോസ്റ്റായി 
മാത്രം ക്ഷണിച്ചു കൊ ള്ളു ന്നു . തപാലിൽ ഉണ്ടാകുന്ന 
കാലതാമസത്തിന് ഈ വകുപ്പ്ഉത്തരവാദിയാകുന്നതല്ല. 
ദർ ഘാ സു കൾ താഴെ പറയുന്ന ദിവസം 3 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3.30 മണിക്ക് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അ ധി കാ ര പ്പെടു ത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥരോതൽസമയം ഹാജരായിട്ടുള്ള കരാറുകാരുടെ 
സാന്നി ദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന തുമാ ണ് . ഏതെ ങ്കിലും 
കാരണ വശാൽ നിശ്ചിത ദിവസം അവധി യായിരു ന്നാൽ 
അതി ന ടു ത്തുള്ള പ്രവൃത്തി ദിവസം ദർഘാ സു കൾ 
പരി ഗ ണിക്കു ന്ന താ ണ്. ദർഘാസിന്റെ കാലാവധി അത് 
സ്വീകരിക്കുന്ന തീയതി മുതൽ 4 മാസം വരെ ആയിരിക്കും. 


2 31/ ഇഇ/ എം . ഐ ./തൃശ്ശൂർ/ 2012-13 ടി ടി ഭാരതപുഴ 
റിവർ ബേയിനിലെ വേലൂർ പഞ്ചായത്തിലെ 
കൊടുവള്ളി കുളത്തിന്റെ പുനരുദ്ധാരണ 
പ്രവൃത്തികൾ R 10 ,00, 000 


25, 000 


9, 650 


- 32 ഇഇ)/ എം . ഐ ./തൃശ്ശൂർ/ 2012 - 13 - ടി ടി ഭാരതപുഴ 

റി വ ർ ഭ ബ യ് സി നി സ ല പ ാ ഞഞ്ഞ ാ ൾ 
പഞ്ചായത്തിലെ അന്തിക്കാട്ടുകുളത്തിന്റെ 

പുനരുദ്ധാരണ പ്രവൃത്തികൾ ? 3,85,000 
4 33 / ഇഇ/ എം. ഐ ./തൃശ്ശൂർ/2012 -13 ടി ടി ഭാരതപുഴ 

റിവർ ബേയ്സിനിലെ പാഞ്ഞാൾ പഞ്ചായത്തിലെ 
ത ണിട്ട ൻ കു ള ത്തി ന്റെ പുന രു ദ്ധാ രണ 
- പ്രവൃത്തികൾ ? 5,30 ,000 


13 ,250 


23rd APRIL 2013]) 


IRRIGATION DEPARTMENT 


272 


( 1) 


(2 ) 


5 39/ ഇഇ)/ എം. ഐ ./തൃശ്ശൂർ/2012- 13 ആർ.ആർ.ആർ. 

2012 - 13 - - കുളങ്ങളും ടാങ്കുകളും പുനരുദ്ധരിക്കൽ 
ഭാരതപുഴ റിവർ ബേയിനിലെ പഴയന്നൂർ 
പഞ്ചായത്തിലെ ചെമ്പം കുളത്തിന്റെ പുനരുദ്ധാരണ 
പ്രവൃത്തികൾ - ? 13,50,000 


കരാറുകാരന്റെ കുറഞ്ഞ യോഗ്യത ക്രമനമ്പർ 1, 2 , 5, 6, 
8, 9 ഇവയ് ക്ക് " സി ക്ലാസും അതി നു മു ക ളിലും, 
ക്രമനമ്പർ 3, 4, 7 ഇവയ്ക്ക് " ഡി ക്ലാസും അതിനു മുകളിലും. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1, 3, 4, 6, 
7 , 8 ഇവയ്ക്ക് 4 മാസം, കമ ന മ്പർ 2 , 5 , 9 ഇവയ്ക്ക് ക് 
6 മാസം. 


33,750 


6 40 / ഇഇ/ എം. ഐ ./തൃശ്ശൂർ/ 2012 - 13 - ടി ടി ഭാരതപുഴ 
- റിവർ ബേയ്സിനിലെ പഴയന്നൂർ പഞ്ചായത്തിലെ 
നീർണമുക്ക് പറക്കോട്ടുകുളത്തിന്റെ പുനരുദ്ധാരണ 
പ്രവൃത്തികൾ ? 6,35,000 


15 , 900 


7 41/ ഇഇ / എം . ഐ ./തൃശ്ശൂർ/ 2012 -13 ടി ടി ഭാരതപുഴ 

റിവർ ബേയ്സിനിലെ പഴയന്നൂർ പഞ്ചായത്തിലെ 
പുഞ്ചപ്പാടം ചോലകുളത്തിന്റെ പുനരുദ്ധാരണ 
പ്രവൃത്തികൾ ? 5,95, 000 


14 ,900 


8 42 / ഇഇ)/ എം . ഐ ./തൃശ്ശൂർ/ 2012 - 13 ടി ടി ഭാരതപുഴ 
റിവർ ബേയ്സിനിലെ പാഞ്ഞാൾപഞ്ചായത്തിലെ 
വെല്ലത്തുപടി കുളത്തിന്റെ പുനരുദ്ധാരണ 
പ്രവൃത്തികൾ ? 7,30,000 


18 ,250 


ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദവിവരങ്ങളും താഴെ 
ഒപ്പു വച്ചിരിക്കുന്ന ഓഫീസറുടെ കാര്യാലയത്തിൽനിന്നും 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ പരസ്പരം കൈമാറാൻ 
പാടില്ലാത്തതാകുന്നു . ദർഘാസുകളോടൊപ്പം ? 100 (നൂറ്)- ന്റെ 
മുദ്രപത്രത്തിൽ ആവശ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയ 
പാഥമിക ഉട മ്പടി ഒപ്പിട്ട് അടക്കം ചെയ്യേണ്ടതാണ്. 
നിത്തദ്രവ്യംതൃശ്ശൂർ മൈനർ ഇറിഗേഷൻ ഡിവിഷൻഎക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത തുകയ്ക്കുള്ളതും 
അ ദ്ദേ ഹ ത്തിന് ഏത് സമ യത്തും മാറ ത്തക്ക വിധത്തിൽ 
അധികാരപ്പെടുത്തിയിട്ടുള്ളതുമായിരിക്കണം. ശരിയായ വിധത്തി 
ലുള്ള പ്രാഥമിക ഉടമ്പടി യഥാക്രമം പൂരിപ്പിച്ച് അടക്കം 
ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവയ്ക്കാ 
ത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 

1991 - ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
നിയമത്തിലെ ( 2) വകുപ്പ് അനുസരിച്ച് പണികൾ ഏറ്റെടുത്ത് 
നടത്തുന്ന കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തിയുടെ മൊത്തം 
ചെലവിന്റെ 1 % നിർമ്മാണ തൊഴി ലാളി ക്ഷേമ നിധി 
ഫണ്ടിലേക്ക് നൽകുവാൻ ബാദ്ധ്യസ്ഥനാണ്. 

കേരള പൊതു മ രാ മത്ത്/ ജല സേചന വകുപ്പിലെ 
ദർ ഘാ സു കളെ സംബ ന്ധിച്ച് നില വിലുള്ള എ ല്ലാ 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 

- ജി . ഒ . ( എം .എസ്.) നമ്പർ 135 / 97 / കോ - ഓപ്. തീയതി 
13 - 11 - 1997 - ലെ നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ ലേബർ 
കോൺടാക്ട് സഹ ക ര ണ സം ഘ ങ്ങ ളിൽ നിന്നും 
ടെണ്ടറുകൾ സ്വീകരിക്കുകയുള്ളു. 


9 45 / ഇഇ)/ എം . ഐ ./തൃശ്ശൂർ/ 2012-13 ടി ടി ഭാരതപുഴ 

റിവർ ബേയ്സിനിലെ തോളൂർ പഞ്ചായത്തിലെ 
പള്ളികുളത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ - 
3 10, 00 ,000 


25,000 


ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1, 2, 8, 9 
ഇവയ്ക്ക് ? 1,500 + 5 % വാറ്റ്, ക്രമനമ്പർ 3 - ന് ? 800 +5 % വാറ്റ്, 

ക്രമനമ്പർ 4 - ന് ? 1,100 +5 % വാറ്റ്, ക്രമനമ്പർ 5- ന് 3 2,100 + 
5 % വാറ്റ്, ക്രമനമ്പർ 6 - ന് ? 1,300 + 5 % വാറ്റ്, ക്രമനമ്പർ 7 - ന് 
? 1,200 + 5 % വാറ്റ്. 


ദർഘാസ് പമാ ണ ങ്ങ ളുടെ വിൽപ്പന തീയതിയും 
സമയവും - 7 - 6 - 2013 , 1 മണി വരെ. 


പൂരിപ്പിച്ച ദർഘാസ് പമാ ണ ങ്ങ ൾ സ്വീക രി ക്കുന്ന 
അവസാന തീയതിയും സമയവും 14 - 6 - 2013 , 3 മണി. 


കരാറുകാർ പിൻ കോഡ് നമ്പർ ഉൾപ്പെടെയുള്ളഅഡ്രസ്സ് 
രേഖപ്പെടുത്തേണ്ടതാണ്. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 14 - 6 - 2013 , 
3 . 30 മണി. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ചെറുകിട ജലസേചന വിഭാഗം, 

( ഒപ്പ്) 
തൃശ്ശൂർ- 20. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


| പവൃ ത്തി യു മായി ബന്ധ പ്പെട്ട ഡിവി ഷൻ - മെ നർ 
ഇറിഗേഷൻ ഡിവിഷൻ, തൃശ്ശൂർ. 


